Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No , രജി. നമ്പർ 
KL /TV ( N )/12/ 12 - 14 


GOVERN 


ക 


ാർ 


രള സർക 
WMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No. 1 n 


14th February 2012 
2012 s * { ph C in 14 
25th Magha 1933 
| 1933 a mL W 25 


വാല്യം 57 ) 


- തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Education Department 


SHORT TENDER NOTICE 
No. A4/950/2010 . 

| 20th January 2012. 


Sealed tenders are invited for the Electrical Wiring 
and Computer networking in English Language Lab for an 
amount of 60 ,000 (Rupees Sixty thousand only ) to 
K . K . T .M . Government College , Pullut P . O ., Thrissur 
District , Pin -680 663 under UGC 11th Plan. - 

The tenders should be superscribed " Tender for 
Electrical Wiring and Computer networking in English 
Language Lab to the college under UGC Fund and should 
be addressed to the Principal, K . K . T. M . Government 
College , Pullut P. O . , Thrissur District, Kerala State , 
Pin -680 663. Last date of receipt of tender will be 2 p .m . 
on 21-2 -2012. Late tenders will not be accepted. The tenders 
will be opened at 3 p .m . on 21 - 2 - 2012 in the presence of 
such tenderers or representatives who may be present at 
that time. 


which is the price fixed for a form and which is not 
refundable under any circumstances. The sale of tender 
forms will be closed at 2 p.m . on every day. The tender 
forms are not transferable . Cheques, Postal Orders , 
Demand Drafts etc . will not be accepted towards the cost 
of tender form or will not be sent by V.P.P. Sale of tender 
form will be closed at 12 noon on 21- 2 - 2012 . 
- Duplicate forms if required will be issued at 200 + 4 % 
VAT per copy . Those who wish to receive the tender 
forms by post may sent a self addressed , sufficiently 
stamped envelope in addition to the cost of tender forms. 


പുല്ലൂറ്റ് കെ . കെ . ടി. എം . ഗവൺമെന്റ് കോളേജിലെ ഇംഗ്ലീഷ് 
വിഭാഗത്തിൽ ലാംഗ്വേജ് ലാബിലേക്കാവശ്യമായ ഏകദേശം 
- 60,000 ( അറുപതിനായിരം രൂപ മാത്രം) - ന്റെ ഇലക്ട്രിക്കൽ 
വയറിംഗ് & കംപ്യൂട്ടർ നെറ്റ് വർക്കിംഗ് ചെയ്യുന്നതിന് മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് അടക്കം ചെയ്ത 
കവറിനു പുറത്ത് യു . ജി. സി . 11 -ാം പദ്ധതി പ്രകാരം ഇംഗ്ലീഷ് 
ലാംഗ്വേജ് ലാബിൽ ഇലക്ട്രിക്കൽ വയറിംഗ് & കംപ്യൂട്ടർ നെറ്റ് 
വർക്കിംഗ് ചെയ്യുന്നതിനുള്ള ദർഘാസ് എന്ന് എഴുതിയിരി 
ക്കേണ്ട തും , പിൻസിപ്പാൾ, കെ . കെ . ടി . എം . ഗവൺമെന്റ് 
കോളേജ്, പുല്ലൂറ്റ് പി. ഒ., തൃശ്ശൂർ ജില്ല , പിൻ - 680 663 എന്ന 
വിലാസത്തിൽ അയക്കേണ്ടതുമാണ്. ദർഘാസ് സ്വീകരിക്കുന്ന 
അ വ സാ ന ദിവസം 21 - 2 - 2 012 പകൽ 2 മണി വരെ 


Intending tenderers may on application to the 
Principal, K . K . T.M . Government College , Pullut P . O ., 
Thrissur District, Kerala State , Pin -680 663 obtain the 
requisite tender form on which tenders should be 
submitted . Application for tender form should be 
accompanied by a cash remittance of 400 + 4 % VAT 


10th JAN . 2012] 


EDUCATION DEPARTMENT 


16 


ആ യി രി ക്കും . മേൽ സമ യ ത്തി നു ള്ളിൽ ലഭിക്കുന്ന പകർപ്പ് ആവശ്യമുണ്ടെങ്കിൽ പകർപ്പ് ഒന്നിന് 200 +4 % വാറ്റ് 
ദർഘാസുകൾ അന്നേ ദിവസം പകൽ 3 മണിക്കു ള്ളിൽ 

- പ്രകാരം അടച്ച് അപേക്ഷിക്കേണ്ടതാണ്. ദർഘാസ് ഫോറം 
അപ്പോൾ ഹാജരുള്ള ദർഘാസുകളുടെയോ അവർ അധികാര 

കൈമാറ്റം ചെയ്യു വാൻ പാടു ള്ള ത ല്ല . ദ ർ ഘാസ് 
പ്പെടുത്തിയിട്ടുള്ള വ്യക്തി ക ളു ടെയോ സാന്നിദ്ധ്യ ത്തിൽ 

ഫോറത്തിന്റെ വിൽപ്പന 21- 2-2012 -ാം തീയതി പകൽ 12 മണിക്ക് 
തുറക്കുന്നതാണ്. വൈകി ലഭിക്കുന്ന ദർഘാസുകൾ യാതൊരു 

അവസാനിക്കും. ദർഘാസ് ഫോറം തപാലിൽ ലഭിക്കണമെന്ന് 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല. നിർദ്ദിഷ്ട ഫോറത്തിലാണ് 

താൽപര്യമുള്ളവർ ആവ ശ്യ മായ തപാൽ സ്റ്റാമ്പ് ഒട്ടിച്ച് 
ദർഘാസുകൾ സമർപ്പിക്കേ ണ്ട ത്. പ്രസ്തുത ഫോറത്തിന് 

- മേൽ വിലാസം എഴു തിയ കവർ അ അ ക്ഷ യോ ടൊപ്പം 
- 400 + 4 % വാറ്റ് പ്രകാരം അടച്ച് അപേക്ഷിക്കേ ണ്ട താ ണ് . 

അയക്കേണ്ടതാണ്. 
ദർഘാസ് ഫോറത്തിന്റെ വില മണിയോർഡറായി സ്വീകരി 
ക്കുന്നതാണ്. എന്നാൽ ഡാഫ്റ്റ്, ചെക്ക് പോസ്റ്റൽ ഓർഡർ, K . K . T.M . Govt . College , 

(Sd .) 
എന്നിവ വിലയായി സ്വീകരിക്കുന്നതല്ല. ദർഘാസ് ഫോറത്തിന്റെ Pullut, Kodungallur. 

Principal. 


